Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12 / 2009- 2011 


Government of Kerala 
കേരള സർക്കാർ 

2010 


COVER 


രം സ : 2 
MENT OF 


F KERA 


- 


न्यन अप 


- 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


18th May 2010 
- 2010 മേയ് 18 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 55 | 


28th Vaisakha 1932 
1932 വൈശാഖം 28 


നമ്പർ 


PART III 
Forest Department 


കോട്ടയം ഡിവിഷൻ 


പുനർ ലേല ദർഘാസ് പരസ്യം 


- (1) 


പ്രകാരമുള്ള പൊതുവായ ലേല നിബന്ധനകൾക്കും, വ്യവസ്ഥ 
കൾക്കും വിധേയമായിട്ടായിരിക്കും ലേലം നടത്തുക. ലേല ദിവസം 
എന്തെങ്കിലും മുടക്കുകൾ ഉണ്ടായാൽ തൊട്ടടുത്ത പ്രവൃത്തി 
ദിവസം ലേലം നടത്തുന്നതായിരിക്കും. ലേലം സംബന്ധിച്ച 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ ( ഫോൺ 0481- 2562276 ) 
എരുമേലി റെയിഞ്ചാഫീസിലോ ( ഫോൺ 04828 - 216080) പ്രവൃത്തി 
സമയങ്ങളിൽ അറിയാവുന്നതാണ്. 

- പട്ടിക 
തേക്കു കഴകൾമൂന്നാം തരം 100 എണ്ണം. 
ലേല സ്ഥലം ഉറുമ്പിക്കര ഡമ്പിംഗ് ഡിപ്പോ. 

ലേല തീയതിയും സമയവും - 29 -5 - 2010 - നും അന്ന് വിറ്റു 
പോകാത്തവ 9 -6 - 2010 - നും രാവിലെ 11 മണിക്ക്. 


നമ്പർ എ2- 6006 / 2009. 

2010 ഏപ്രിൽ 30. 
കോട്ടയം ഡിവിഷനിൽ എരുമേലി റെയിഞ്ചിൽ ഉറുമ്പിക്കര 
തേക്കു തോട്ടങ്ങളിൽ ( 1944, 1945, 1946, 1947 ) നിന്നും അന്തിമവെട്ടു 
ജോലികൾ വഴി വെട്ടി ശേഖരിച്ചതും 22 - 9- 2009 - ന് നടന്ന പൊതു 
ലേലം/ദർഘാസിൽ ലേലക്കാരനായ ശ്രീ . സജി, സി . എം ., 
ചേരിയിൽ വീട്, ഉടുമ്പന്നൂർ പി . ഒ., തൊടുപുഴ എന്നയാൾ 
വിജ യി യാ വുകയും ചെയ്ത ലോട്ട് നമ്പർ 19 / 09 - ൽപ്പെട്ട 
100 എണ്ണംമൂന്നാം തരം തേക്കു കഴകൾക്ക് വേലക്കാരൻ ബാക്കി 
ഒടുക്കുവാനുള്ള വിലയും നികുതികളും, ആയവ സർക്കാരി 
ലേക്കു ഒടുക്കുന്നതിനുള്ള നിശ്ചിത തീയതിയായ 14- 3- 2010 - നോ 
അതിനു മുമ്പോ ഒടുക്കി ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്തിട്ടില്ല . 
മേൽ സാഹ ച ര്യ ത്തിൽ 19 / 09 -ാം നമ്പർ ലോട്ടിൽ 
ഉൾപ്പെട്ട 100 എണ്ണംമൂന്നാം തരം തേക്കു കഴകൾ ആദ്യ ലേല 
ക്കാ ര നായ ശ്രീ . സി . എം . സജി, ചേരിയിൽ വീട്, 
ഉടുമ്പന്നൂർ പി . ഒ. എന്നയാളുടെ നഷ്ടോത്തരവാദിത്വത്തിൽ 
താഴെ കാണുന്ന തീയതി യിലും സമയത്തും കോട്ടയം 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോഅദ്ദേഹം അധികാരപ്പെടു 
ത്തുന്നഓഫീസറോ പുനർ ലേലം ചെയ്ത് വിൽക്കുന്നതായിരിക്കും. 
22 -12 - 2009 - ലെ നമ്പർ. 50 , വാല്യം- 54 സർക്കാർ ഗസറ്റ് പ്രകാരം 
പരസ്യ പ്പെടുത്തിയ ചീഫ് കൺസർവേറ്റർ ( സം രക്ഷണം) 
തിരുവനന്തപുരത്തിന്റെ Pro 5- 6835 / 09 തീയതി 2-12-2009 ഉത്തരവ് 


നമ്പർ എ2- 2443 / 09. 


2010 ഏപ്രിൽ 30. 


-- കോട്ടയം ഡിവിഷനിൽ അയ്യപ്പൻകോവിൽ റെയിഞ്ചിൽ 
കല്ലാർ 1943, 1944 തേക്കു തോട്ടത്തിൽ നിന്നും അന്തിമവെട്ടു 
ജോലികൾവഴി വെട്ടി ശേഖരിച്ചതും 12 - 5 - 2009 - ന് നടന്ന പൊതു 
ലേലം/ ദർഘാസിൽ ലേലക്കാരനായ ശ്രീ . ഷാജു , പി . എൻ., 
പൊയ്കയിൽ, കട്ടപ്പന എന്നയാൾ വിജയിയാവുകയും ചെയ്ത 
ലോട്ട് നമ്പർ 23/ 09, 95 / 09 എന്നിവയിൽപ്പെട്ട 40 എണ്ണംരണ്ടാം 
തരം " സി ക്ലാസ് തേക്കു കഴകൾക്ക് വേലക്കാരൻ വിലയും 
നികുതിയും ഒടുക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഉൽപ്പന്നങ്ങൾ നീക്കം 
ചെയ്യാൻ അനുവദനീയമായ സമയപരിധിക്കകം ലേലക്കാരൻ 


18th MAY 2010 ] 


FOREST DEPARTMENT 


276 


ഉൽപ്പന്നങ്ങൾ നീക്കം ചെയ്തിട്ടില്ല . നില വിലുള്ള ലേല 

- ആഗ്രഹിക്കുന്നവർ ആയതിന്മുമ്പായി ലേല ഉൽപ്പന്നങ്ങളുടെ 
നിബന്ധന പ്രകാരം 22 - 12 - 2009 - നകം ഉൽപ്പന്നങ്ങൾ നീക്കം 

- അളവ് ഗുണ നിലവാരം എന്നിവ വിശദമായി പരിശോധിച്ച് 
ചെയ്യേണ്ടതായിരുന്നു . മേൽ സാഹചര്യത്തിൽ 23/ 09, 95 /09 എന്നീ ഉറപ്പു വരുത്തേണ്ടതും ലേലത്തിനുശേഷം ഇതു സംബന്ധിച്ച് 
ലോട്ടുകളിൽ ഉൾപ്പെട്ട 40 എണ്ണംരണ്ടാം തരം “ സി ക്ലാസ് തേക്കു യാതൊരുവിധ പരാതികളും പരിഗണിക്കുന്നതല്ലാത്തതാകുന്നു . 
കഴകൾ താഴെ കാണുന്ന തീയതിയിലും സമയത്തും കോട്ടയം കൂടുതൽ വിവരങ്ങൾ കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ് 
ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടു ഓഫീസിൽ നിന്നോ തൊടുപുഴ റെയിഞ്ച് ഓഫീസിൽ നിന്നോ 
ത്തുന്ന ഓഫീസറോ പുനർ ലേലം ചെയ്ത് വിൽക്കുന്നതായിരിക്കും. അറിയാവുന്നതാണ്. 
22 -12 - 2009 - ലെ നമ്പർ 50 , വാല്യം -54 സർക്കാർ ഗസറ്റ് പ്രകാരം 
പരസ്യപ്പെടുത്തിയ ചീഫ് കൺ സർവേറ്റർ ( സം രക്ഷണം) 
തിരുവനന്തപുരത്തിന്റെ Pro 5- 6835/ 09 തീയതി 2 - 12- 2009 ഉത്തരവ് 

പട്ടിക 
പ്രകാരമുള്ള പൊതുവായ ലേല നിബന്ധനകൾക്കും, വ്യവസ്ഥ 

ലേല സ്ഥലം ലേല തീയതിയും 
കൾക്കും വിധേയമായിട്ടായിരിക്കും ലേലം നടത്തുക. ലേല ദിവസം 

ഉൽപന്നങ്ങളുടെ 
എന്തെങ്കിലും മുടക്കുകൾ ഉണ്ടായാൽ തൊട്ടടുത്ത പ്രവൃത്തി 

സമയവും 

- വിവരം 
ദിവസം ലേലം നടത്തുന്നതായിരിക്കും. ലേലം സംബന്ധിച്ച വേളൂർ 26 - 5 - 2010 

തേക്ക് കഴ IC 100 എണ്ണം. 
കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ ( ഫോൺ 0481- 2562276) ഡമ്പിംഗ് 3 - 6 - 2010 | 10 . 30 a . m . - ,, IIC 700 ,, 
അയ്യപ്പൻകോവിൽ റെയിഞ്ചാഫീസിലോ ( ഫോൺ 0486 - 8259210 ) ഡിപ്പോ 9 - 6 - 2010 

- ,, III C 300 ,, 
പ്രവൃത്തി സമയങ്ങളിൽ അറിയാവുന്നതാണ്. 

, IV C 250 ,, 

തേക്ക് വിറക് 70 മെ.ടൺ 
പട്ടിക 

ഘനമരവിറക് 400 ,, 
തേക്കു കഴകൾരണ്ടാം തരം " സി ക്ലാസ് - 40 എണ്ണം. 

- പട്ടികയിൽ കൊടുത്തിട്ടുള്ളത് കഴകളുടെ ഏകദേശ എണ്ണ 
ലേലസ്ഥലം കല്ലാർ ഡമ്പിംഗ് ഡിപ്പോ. 

മാണ്. ദർഘാസ് തീയതിയ്ക്ക് തൊട്ടു മുമ്പുള്ള ദിവസം വരെ 

ഡിപ്പോയിൽഎത്തിച്ച് സ്റ്റോക്കിലെടുക്കുന്ന കഴകളും ലേലത്തിൽ 
ലേല തീയതിയും സമയവും - 27 - 5 - 2010 - നും അന്ന് വിറ്റു 

ഉൾപ്പെടുത്തുന്നതായിരിക്കും. 
പോകാത്തവ 3 - 6 - 2010 - നും രാവിലെ 11 മണിക്ക്. 

ഓരോ ലേല ദിവസവും വിറ്റുതീരാത്ത ഉൽപ്പന്നങ്ങൾ 

അടുത്ത ലേല ദിവസം വിൽക്കുന്നതാണ്. 
( ഒപ്പ്), 

നിരതദ്രവ്യം രൂപ 20,000 
ഡിവിഷണൽ ഫോറസ്റ്റ് ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ, 

- ( ഒപ്പ്.), 
ഓഫീസ്, കോട്ടയം. ( കേരള ഗവർണ്ണർക്കുവേണ്ടി). ഡിവിഷണൽ ഫോറസ്റ്റ് ഡിവിഷണൽ ഫോറസ്റ്റാഫീസർ, 

ഓഫീസ്, കോതമംഗലം. - ( കേരള ഗവർണ്ണർക്കുവേണ്ടി). 


കോതമംഗലം ഡിവിഷൻ 
ദർഘാസ്/ ലേല പരസ്യം 


പ്രകൃതി പഠനകേന്ദ്രം, കാലടി 


നമ്പർ എ2- 2460 / 10 . 


2010 മേയ് 3. 


ദർഘാസ് പരസ്യം 


നമ്പർ ബി - 556 / 2010 . 


2010 


മേയ് 


7. 


- കാലടി പ്രകൃതി പഠന കേന്ദ്ര ത്തിനുകീഴിൽ 2010 - 11 
സാമ്പത്തിക വർഷം താഴെ പട്ടിക I- ൽ ചേർത്തിരിക്കുന്ന സിവിൽ 
ജോലികൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള 
ദർഘാസുകൾ പട്ടിക II - ൽ കാണിച്ചിരിക്കും വിധത്തിലുള്ള സമയ 
പ രി ധിയ് ക്കു ള്ളിൽ പൊതു മരാമത്ത് വകു പ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ളതും “ എ , ബി , സി വിഭാഗങ്ങളിൽപ്പെടുന്ന 
അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 


കോതമംഗംലം ഡിവിഷന്റെ കീഴിൽ തൊടുപുഴ റെയിഞ്ചിലെ 
1940 വേളൂർ തേക്കു തോട്ടം അടച്ചു വെട്ടി ശേഖരിച്ച് വേളൂർ 
ഡമ്പിങ്ങ് ഡിപ്പോയിൽ അട്ടി വച്ചിട്ടുള്ള താഴെ പട്ടികയിൽ 
വിവരിക്കുന്ന തേക്ക് കഴകൾ 22 - 12 - 2009 - ലെ കേരള ഗസറ്റ് 
ഫോറസ്റ്റ് ഷീറ്റ് 669 മുതൽ 675 വരെയുള്ള പേജുകളിൽ 
ചീഫ് ഫോറസ്റ്റ്കൺസർവേറ്റർ ( സംരക്ഷണം) അവർകളുടെ 
2 - 12 - 2009 - ലെ ( പാ ) - 6835 / 09 -ാം നമ്പരായി ആധികാരികമായി 
പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്ന വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥ 
കൾക്കും അതത് സമയത്ത് നിലയുള്ള മറ്റ് നിയമങ്ങൾക്കും 
വിധേയമായി കോതമംഗലം ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറോ 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റുദ്യോഗസ്ഥനോദർഘാസ് 
ലേലം സമ്പ്രദായത്തിൽ വിൽപ്പന നടത്തുന്നതാണ്. ലേലത്തിന് 
നിശ്ചയിച്ചിട്ടുള്ള തീയതിക്ക് തൊട്ടുമുമ്പുള്ള പ്രവൃത്തിദിവസം 
ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസുകൾ വിൽക്കുന്നതും ലേല ദിവസം 
രാവിലെ 9 മണി വരെ സീൽ ചെയ്ത ദർഘാസുകൾ സ്വീകരി 
ക്കുന്നതുമാണ്. ദർഘാസ് ഫോറങ്ങൾ തൊടുപുഴ റെയിഞ്ച് ഓഫീ 
സിൽ നിന്നും ലഭിക്കുന്നതാണ്. ഫാറ വില 200 രൂപയും വിൽപന 
നികുതിയും ഈടാക്കുന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ലേല ദിവസം 
പണിമുടക്കോ, ഹർത്താലോ പൊതു ഒഴിവു ദിവസമോ ആയി 
വന്നാൽ പ്രസ്തുത ലേലം തൊട്ടടുത്ത പ്രവൃത്തിദിവസം മേൽ 
പ്രസ്താവിച്ച സ്ഥലത്തും സമയത്തും നടത്തുന്നതാണ്. ലേലം 
കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറന്നു പരിശോധിക്കുന്നതും 
ലേല നിബന്ധനകൾ പ്രകാരമുള്ള അനന്തര നടപടികൾ സ്വീക 
രിക്കുന്നതുമാണ്. ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കുവാൻ 


പട്ടിക - 1 


ക്രമ 
നമ്പർ 


ജോലിയുടെ പേരും 
സ്ഥലവും ഏകദേശ അടങ്കൽ 

- തുകയും 


നിരത് 
ദ്രവ്യം 
രൂപ് 
- (3 ) 


- ( 1) 


- ( 2) 


1 


ക പി ക്കാട് അ ഭ യാ ര ണ്യ ത്തിൽ 
ജലശുദ്ധീകരണ പ്ലാന്റിനുവേണ്ടിയുള്ള 
മരാമത്ത് ജോലികൾ ( വാട്ടർ ടാങ്ക്, പമ്പ് 
ഹൗസ്, ക്ലാരിഫ യർ, സംപ്, ഫ്ളാഷ് 
മിക്സർതുടങ്ങിയവ - രൂപ 15 ,00,000 


38, 000 


18th MAY 2010 ] 


FOREST DEPARTMENT 


277 


(1) 


( 2 ) 


( 3) 


ഈ ദർഘാസ് പരസ്യം സംബ ന്ധിച്ച കൂടു തൽ 
വിവ ര ങ്ങൾ കാലടി പ്രകൃതി പഠന കേന്ദ്രം, അസിസ്റ്റന്റ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ & വൈൽഡ് ലൈഫ് വാർഡൻ, 
മംഗള വനം ബേർഡ് സാങ്ച്വറിയുടെ ആഫീസിൽ നിന്നും 
( ഫോൺ : 0484 - 2468 68 0 ), www. keralaforest. org എന്ന 
വെബ്സൈറ്റിൽനിന്നും അറിയാവുന്നതാണ്. 


2 പെരുന്തോട് നിന്നും വെമ്പൂരം ദ്വീപിലേക്ക് 

പെരിയാറിന് കുറുകെതൂക്കുപാലത്തിന്റെ 

നിർമ്മാണം - രൂപ 40,00 ,000 
3 നെടുമ്പാശ്ശേരി സുവർണോദ്യാനത്തിൽ 
കിണർ നിർമ്മാണം --രൂപ 60,000 
നെടുമ്പാശ്ശേരി സുവർണ്ണാദ്യാനത്തിൽ 
വാട്ടർടാങ്കിന്റെ നിർമ്മാണം - രൂപ 8,00,000 


50, 000 


1,500 


( ഒപ്പ്) 


20,000 


ടെണ്ടർ ഫോറത്തിന്റെ വില കമനമ്പർ 1- ന് രൂപ 
2,300 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 6,000 + വാറ്റ്, ക്രമനമ്പർ 3 - ന് 
രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 4- ന് 1, 600 + വാറ്റ്. 


പ്രകൃതി പഠനകേന്ദ്രം, കാലടി & അ സി സ്റ്റന്റ് ഫോറസ്റ്റ് 
- വൈൽഡ് ലൈഫ് വാർഡൻ, 

കൺസർവേറ്റർ. 
മംഗളവനം, ബേർഡ് സാങ്ച്വറി. ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


PALAKKAD DIVISION 


TENDER NOTICE 


No . D -3309 / 2010. 


6th May 2010. 


- പട്ടിക -II 
ദർഘാസ് ഫോറ ങ്ങ ൾ നൽകുന്ന തീയതി യും 
സമയവും 26- 5- 2010 മുതൽ 29 - 5- 2010 , ഉച്ചകഴിഞ്ഞ് 1 മണിവരെ. 

ദർഘാസ് ഫോറ ങ്ങൾ സ്വീകരിക്കുന്ന തീയതി യും 
സമയവും 29 - 5- 2010 ഉച്ചകഴിഞ്ഞ് 3 മണിവരെ. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും - 29 - 5 - 2010 , 
3.30 മണി. 

ഏതെങ്കിലും കാരണവശാൽ 29 - 5 - 2010 - ന് ദർഘാസ് 
നടക്കാതെ വരിക യാ ണെ ങ്കിൽ താഴെ ചേർത്തിരിക്കുന്ന 
തീയതികളിലും സമയത്തും ദർഘാസ് നടത്തുന്നതാണ്. 
3 - 6- 2010 ഉച്ച 3 -6 - 2010 ഉച്ച് 

3 -6 -2010 ഉച്ച 
കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് 3 മണി കഴിഞ്ഞ് 3.30 മണി 
വരെ 

വരെ 
10 - 6- 2010 ഉച്ച 10 - 6- 2010 ഉച്ച 

10 - 6 - 2010 ഉച്ച 
കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് 3 മണി കഴിഞ്ഞ് 3.30 മണി. 
വരെ 

വരെ 
17 -6 - 2010 ഉച്ച് 

17 - 6- 2010 ഉച്ച 17 - 6- 2010 ഉച്ച് 
കഴിഞ്ഞ് 1 മണി കഴിഞ്ഞ് 3 മണി കഴിഞ്ഞ് 3.30 മണി 
വരെ 

വരെ 
എഗ്രിമെന്റ് തീയതി മുതൽ 6 മാസത്തിനകം ജോലികൾ 
പൂർത്തിയാക്കേണ്ടതാണ്. 

- കാലടി പ്രകൃതി പഠന കേന്ദ്രം, അസിസ്റ്റന്റ് ഫോറസ്റ്റ് 
കൺസർവേറ്റ റോ അദ്ദേഹം അധികാ ര പ്പെടു ത്തുന്ന മറ്റ് 
ഉദ്യോ ഗ സ്ഥരോ നിർദ്ദിഷ്ട തീയ തി യിലും സമയത്തും 
ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ടി ദിവസം പൊതു 
അവധിയായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത 
സമയം വരെ ദർഘാസ് ഫോറങ്ങൾ വിതരണം ചെയ്യുന്നതും 
സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. പൊതുമരാമത്ത് 
വകു പ്പിലെയും വനം വകു പ്പിലെയും എല്ലാ ദർഘാസ് 
നിബന്ധനകളും മേൽ ജോലികൾക്കും ബാധകമായിരിക്കും. 
ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം 
ചെയ്യുവാൻ പാടുള്ളതല്ല . നിരതദ്രവ്യം പണമായി സ്വീകരിക്കു 
ന്നതല്ല . നിരതദ്രവ്യം അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, 
പ്രകൃതി പഠനകേന്ദ്രം, കാലടി & വൈൽഡ് ലൈഫ് വാർഡൻ, 
മംഗ ള വനം ബേർഡ് സാങ്ച്വറിയുടെ പേരിൽ പണ യ 
പ്പെടുത്തിയതും പ്രവൃത്തിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കേണ്ട 
തു മാണ്. പ്രാഥമിക കരാർ 100 രൂപ മുദ്രപത്രത്തിൽ 
ഒപ്പിട്ട് സമർപ്പിക്കേണ്ടതാണ്. 1-11 - 1992 - ലെ ജി . ഒ. ( എം . എസ്.) 
നമ്പർ 96 /92 പി ഡബ്ളിയു . ആന്റ് ഡി . പ്രകാരമുള്ള ഗ്യാരണ്ടി 
ഈ ദർഘാസ് ജോലികൾക്കും ബാധകമായിരിക്കും. 


Competitive tenders in sealed cover superscribing the 
nameof the work are invited by the Divisional Forest Officer, 
Palakkad for and on behalf ofGovernor of Kerala from the 
Government owned / approved institutions having experience 
less than 2 years in the same field for the following work 
taking up. The bidder has to submit 10 years warranty for 
the work and also submit a certificate in due course stating 
that the quality of the materials used in the work is as per 
the norms issued by the Director General of Supplies in 
order to ensure the quality of items used in the work . The 
Registration for VAT and Income tax are compulsory for 
those who are participating in the tender . Tender form can 
be had from the office of the under signed till 1 p . m . 
on 25-5 - 2010 on payment of the cost of tender documents 
along with a request in writing. The last date and time of 
reciept of tender is 2 p . m . on 25 -5 - 2010. The tender will be 
opened at 3 p . m . in the presence of the bidders present on 
that day by Divisional Forest Officer or his authorized 
representative . In case the tender is not happened on 
25 - 5 - 2010 the tender will be conducted on 29 - 5 - 2010 . In case 
the tender is not happened on 29-5 -2010 it will be conducted 
on 3 -6 -2010. The time venue etc. shall remain the same. 

Name of work — Construction of Solar Power Fence from 
Ayypanppara to Muthuramkunnu and adjacent places 
(20 km ) in Walayar Range. 

Approximate Estimate Cost - Rs. 22,00 ,000 . 
EMD - Rs. 55 ,000 . 
Cost of tender form — Rs. 3, 300 + VAT . 

Period of completion — within 45 days from the date of 
agreement. 

EMD will be accepted only through DD taken from the 
branches of any Nationalized Bank in favour of Divisional 
Forest Officer, Palakkad . The name of the work should be 
superscribed on the sealed cover. 


18th May 2010] 


FOREST DEPARTMENT 


278 


More details can be had from Divisional Forest Office , നിശ്ചിത ദിവസം ഏതെങ്കിലും കാരണത്താൽ ദർഘാസ് 
Palakkad (Ph. 0491- 2555156) or Forest Range Office, Walayar. - 

നടക്കാതെ വരികയാണെങ്കിൽ ആയത് 29-5- 2010- ന് നടത്തുന്നതാണ്. 
(Ph . 0491-2862032 ) during office working hours. The cost of 

- 29 - 5 - 2010 - ന് നടക്കാതെ വരികയാണെങ്കിൽ 3 - 6 - 2010 - ന് 

നടത്തുന്നതാണ്. സമയം, സ്ഥലം എന്നിവ മുൻനിശ്ചയിച്ച 
tender forms will not be refunded . Tender forms are not 

പ്രകാരം തന്നെയായിരിക്കും. 
transferable . Tenders should be submitted along with a 

പ്രവർത്തിയുടെ പേര് - വാള യാർ റെയ് അഞ്ചിലെ 
preliminary agreement signed and executed in Kerala 

അയ്യപ്പൻപാറ മുതൽ മുതിരാൻകുന്ന് സമീപ പ്രദേശങ്ങളും 
Government Stamp Paper worth Rs . 100. All the conditions 

വരെ 20 കി . മീ . ദൈർഘ്യമുള്ള സൗരോർജ്ജ കമ്പിവേലിയുടെ 
prevailing in Kerala Public Works Department and Forest നിർമ്മാണം. 
Departmentwill be applicable to this tender also . Incomplete 

ഉദ്ദേശ അടങ്കൽ തുക - രൂപ 22,00,000. 
tender or tender without EMD or tender received after the 

നിരതദ്രവ്യം രൂപ 55,000. 
stipulated time are liable to be rejected . The under signed 

ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 3,300 + വാറ്റ്. 
reserves the right to reject any tender without assigning any 

- മേൽ പവർ ത്തികൾ കരാർ തീയതി മുതൽ 45 
reason their of. Other condition will get with tender forms. 

ദിവസത്തിനകം പൂർത്തീകരിക്കേണ്ടതാണ്. 
കേരള ഗവർണ്ണർക്കു വേണ്ടി പാലക്കാട് ഡിവിഷണൽ 

- നിര ത ദ വ്യം പാലക്കാട് ഡിവി ഷ ണൽ ഫോറസ്റ്റ് 
ഫോറസ്റ്റ്ഓഫീസർ, പാലക്കാട്-9 താഴെ പറയുന്ന പ്രവർത്തിക്ക് 

ഓഫീസറുടെ പേരിൽ ഏതെങ്കിലും ദേശസാൽകൃത ബാങ്കിൽ 

നിന്ന് എടുക്കുന്ന ഡി . ഡി . ആയി മാത്രം സ്വീകരിക്കുന്നതാണ്. 
സർക്കാർ സംരംഭങ്ങളിൽ ഉടമസ്ഥതയിൽ വിജയകരമായി 

കവറി നു മു ക ളിൽ ജോലിയുടെ പേര് കൃത്യമായി 
സൗരോർജ്ജ കമ്പിവേലി സാമഗ്രികൾ വിതരണം ചെയ്യുകയോ, 

രേഖപ്പെടുത്തേണ്ടതാണ്. 
നിർമ്മിക്കുകയോ ചെയ്തിട്ടുള്ള 2 വർഷത്തിൽ കുറയാതെ 

ദർഘാസ് പ്രമാ ണ ങ്ങളും മറ്റ് വിശദ വിവ ര ങ്ങളും 
പ്രവർത്തി പരിചയമുള്ള അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നും 

ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, പാലാക്കാട് ഡിവിഷന്റെ 
പ്രവർത്തിയുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്ര വച്ച കാര്യാലയത്തിൽ നിന്നോ, ( ഫോൺ : 0491 2555156), വാളയാർ 
മത്സരസ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . റെയിഞ്ച് ഓഫീസിൽ നിന്നോ ( ഫോൺ : 0491 2862032 ), 
ടി സൗരോർജ്ജ കമ്പി വേലികൾക്ക് പത്തു വർഷത്തെ 

അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. ദർഘാസ് പ്രമാണത്തിന്റെ 
അറ്റകുറ്റപണികൾ ചെയ്യേണ്ടതും ആയതിനുള്ള സുരക്ഷാപ്രതം 

വില രൊക്കം പണമായി അടയ്ക്കേണ്ടതാണ്. ( തിരികെ കൊടു 

ക്കുന്നതല്ല). ദർഘാസ് പ്രമാണങ്ങൾ യാതൊരു കാരണവശാലും 
കരാറുകാരൻ നൽകേണ്ടതു മാ ണ് . പ്രവർത്തിയു ടെ യും , 

കൈമാറ്റം ചെയ്യുവാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസിനൊപ്പം 
ഉപയോഗിക്കുന്ന സാമഗ്രികളുടെയും ഗുണമേന്മ സംബന്ധിച്ച് 

100 രൂപയുടെമുദ്രപത്രത്തിൽ ഒപ്പു വെച്ച ഒരു പ്രാഥമിക 
ഡ യ റ ക്ടർ ജന റൽ ഓഫ്സപ്തസിന്റെ ഗുണ മേന്മ 

ഉടമ്പടി ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. മേൽ നിബന്ധനകൾ 
സംബന്ധിച്ച് സാധനങ്ങളാണ് ഈ ജോലിയ്ക്ക് ഉപയോഗിക്കുന്ന പ്രകാരമല്ലാതെ സമർപ്പിക്കുന്ന ദർഘാസുകൾ നിരസിക്കുന്നതാണ്. 
തെന്ന് ഉറപ്പുവരുത്തേണ്ടത്തക്ക പ്രകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ കേരള വനം വകുപ്പ്, പൊതുമരാമത്ത് വകുപ്പുകളുടെ ദർഘാസു 
കരാറുകാരൻ യഥാസമയം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിൽ കളെ സംബ ന്ധി ക്കുന്ന എല്ലാ വ്യവ സ്ഥ കളും ഈ 
പങ്കെടു ക്കുന്ന കരാ റു കാ രന്/ സ്ഥാപ ന ത്തിന് വാറ്റ്, 

| പ്രവർത്തിക്കും ബാധകമാണ്. അപൂർണ്ണവും, നിരതദ്രവ്യം 

കൂടാതെയുള്ളതും നിശ്ചിത സമയത്തും ലഭിക്കാത്തതുമായ 
ഇൻകം ടാക്സ് രജിസ്ട്രേഷനുകൾ നിർബന്ധമാണ്. ദർഘാസുകൾ 

ദർഘാസുകൾ നിരസിക്കുന്നതാണ്. ഏതെങ്കിലും ദർഘാസുകൾ 
25 -5- 2010- ന് ഉച്ചയ്ക്ക് 1 മണിവരെ രേഖാമൂലം അപേക്ഷിച്ചാൽ 

കാരണം ബോദ്ധ്യപ്പെടുത്താതെതന്നെ നിരസിക്കുന്നതിനുള്ള 
പാലക്കാട് ഡിവി ഷ ണൽ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും 

അധികാരം ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസറിൽ നിക്ഷിപ്തമാ 
ലഭി ക്കു ന്ന താ ണ് . അന്നേ ദിവസം ഉച്ചയ്ക്ക് ക്ക് 2 മണി യിരിക്കും. മറ്റ് നിബന്ധനകൾ ദർഘാസ് ഫോറത്തിനൊപ്പം 
വരെ ദർഘാസുകൾ സ്വീകരിക്കുന്നതും അന്നേ ദിവസം ഉച്ച ലഭിക്കുന്നതായിരിക്കും. 
കഴിഞ്ഞ് 3 മണിക്ക് താഴെ ഒപ്പു വെച്ച ഉദ്യോ ഗസ്ഥന്റെ 
കാര്യാലയത്തിൽ വച്ച് ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യ 

Office of the Divisional 
ത്തിൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ, അല്ലെങ്കിൽ 

| Forest Officer, 

| ( Sd.) 
അദ്ദേഹം അധികാരപ്പെടുത്തിയ മറ്റ് ഉദ്യോഗസ്ഥനോദർഘാസുകൾ 

Palakkad , Kallekungara P. O ., Divisional Forest Officer. 
തുറന്നു പരിശോധിക്കുന്നതുമാണ്. 

Palakkad - 9 . 


